I 

Oം. 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


Reg. No . രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


GOVERNN 


R 


കേരള 


- 


ര 


ള്ള സർക്കാ 
NMENT OF 


കാർ 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


16th August 2011 
- 2011 ആഗസ്റ്റ്16 
25th Sravana 1933 
1933 ശ്രാവണം 25 


33 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


PART III 
Fisheries Department 


പരസ്യം 


നമ്പർ ബി1- 1806 / 10 . 

2011 ജൂ ലൈ 20. 
എറണാകുളം ജില്ല യിൽ കുമ്പളം വില്ലേജിൽ 
പുറമ്പോക്ക് പുഴ സർവ്വേ 1197- ൽ “ചൗക്കകടവിന് തെക്ക് 
ഊന്നി നിരയിൽ സർട്ടിഫിക്കറ്റ് നമ്പർ 223 - ൽ രജിസ്റ്റർ നമ്പർ 
108 - ൽ മൂന്നാം തരത്തിൽ 1/ 2 ഊന്നി വലയും രജിസ്റ്റർ നമ്പർ 
2 - ൽ മൂന്നാം തരത്തിൽ 1/2 ഊന്നി വലയും ഉൾപ്പെടെ ആകെ 
ഒരു ഊന്നിവല ടിയിൽ ചങ്ങ നാട്ടുകടവിൽ ശങ്കു ഭാര്യ 
കാർത്ത്യായനി, ശങ്കു മകൻ വേലായുധൻ എന്നിവരുടെ പേർക്ക് 
ഡിപ്പാർട്ട്മെന്റിൽനിന്നും അനുവദിച്ചുകൊടുത്തിട്ടുള്ളതാണ്. ടി 
വില്ലേജ് പുറമ്പോക്ക് പുഴ സർവ്വേ 1197 - ൽ ടി ഊന്നി നിരയിൽ 
സർട്ടിഫിക്കറ്റ് നമ്പർ 8 - ൽ രജിസ്റ്റർ നമ്പർ 107 - ൽ രണ്ടാം 
തരത്തിൽ ഒരു ഊന്നിവലയും രജിസ്റ്റർ നമ്പർ 10 - ൽ രണ്ടാം 
തരത്തിൽ ഒരു ഊന്നിവലയും രജിസ്റ്റർ നമ്പർ 36 - ൽ രണ്ടാം 
തരത്തിൽ 1 / 2 ഊന്നിവലയും ഉൾപ്പെടെ ആകെ 21 / 2 
ഊന്നിവല പനങ്ങാട് ദേശത്ത് തെക്കേ ആനത്തറ 
നീലകണ്ഠൻ അയ്യപ്പൻ പേർക്ക് ഡിപ്പാർട്ടുമെന്റിൽനിന്നും 
അനുവദിച്ചുകൊടുത്തിട്ടുള്ളതാണ്. 

മേൽ പരാമർശ ഊന്നിവലകളിൽ സർട്ടിഫിക്കറ്റ് നമ്പർ 
223 - ൽ രജിസ്റ്റർ നമ്പർ 108 - ൽ മൂന്നാം തരത്തിൽപ്പെട്ട 1/ 2 
ഊന്നിവലയും സർട്ടിഫിക്കറ്റ് നമ്പർ 8 - ൽ രജിസ്റ്റർ നമ്പർ 
107 - ൽ രണ്ടാം തരത്തിൽപ്പെട്ട 1 /2 ഊന്നിവലയും ഉൾപ്പെടെ 
ആകെ ഒരു ഊന്നിവല എറണാകുളം സബ് രജിസ്ട്രാർ 
ആഫീസ്തക 1 -ാം പുസ്തകം, 555 -ാം വാല്യം, 209 -മുതൽ 
211 വരെ വശങ്ങളിൽ രജിസ്റ്റർ ചെയ്ത 2522 / 1983 -ാം നമ്പർ 


തീറാധാര പ്രകാരം കുമ്പളം വില്ലേജ്, പനങ്ങാട് ദേശത്ത് 
അരേശ്ശേരിൽ വീട്ടിൽ രാമൻ മകൻ പത്മനാഭൻ പേർക്ക് 
സിദ്ധിച്ചിട്ടുള്ളതായി ബോദ്ധ്യപ്പെട്ടിരിക്കുന്നു. 

ആയതുപകാരം , പ്രസ്തുതഊന്നിവലയുടെ ജമ തന്റെ 
പേരിലേക്ക് മാറ്റി പതിച്ച് പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 
അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പനങ്ങാട് 
അരേശ്ശേരിൽ വീട്ടിൽ രാമൻ മകൻ പത്മനാഭൻ ആവശ്യമായ 
രേഖകൾ സഹിതം ഈ ആഫീസിൽ അപേക്ഷ 
സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുതഊന്നിവലയുടെ ജമ ടിയാന്റെ പേരിലേക്ക് 
മാറ്റി പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ന്യായമായ പരാതിയുള്ളപക്ഷം 
ആ യത് ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ 
പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ രണ്ട്മാസങ്ങൾക്കുള്ളിൽ 
ഈ ആഫീസിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 
അല്ലാത്തപക്ഷം പരാതികളൊന്നും ഇല്ല എന്ന നിഗമനത്തിൽ 
പ്രസ്തുതഊന്നിവലയുടെ ജമ കുമ്പളം വില്ലേജ്, പനങ്ങാട് 
ദേശത്ത് അരേശ്ശേരിൽ വീട്ടിൽ രാമൻ മകൻ പത്മനാഭൻ 
പേർക്ക് പതിച്ച് പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 
അ നു വദിച്ചു കൊടുക്കുന്നതാണെന്ന് 
അറിയിച്ചുകൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറാഫീസ് 
( മേഖല ), എറണാകുളം. 


- (ഒപ്പ്) 
ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടർ ( മേഖല ). 


